© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


584 KERALA GAZETTE [Parr IIT 











ക്രമ ഇനം ചുറ്റുവണ്ണം തടിയുടെ നിരക്ക്‌ വില വിറകിന്റെ നിരക്ക്‌ തുക ആകെ 
നമ്പര്‍ സെ.മീ അളവ്‌ ക്്യു.മീ. z അളവ്‌ (മെ. ടണ്‍) (മെ. ടണ്‍) z 

1 ഗുല്‍മോഹര്‍ 115 0.552 1650 910.80 0.443/2 1770 392.05 1,302.85 

2 ഗുല്‍മോഹര്‍ 90 0.218 1650 359.70 0.389/2 1770 344,26 703.96 

3 മരുത്‌ 242 2.875 13093 37642 3,546 /2 1770 3138.21 40,780.58 


ആകെ 42,787.39 





(2) 
MAUS ag)O35-13049/ 2020. 2020 ഡിസംബര്‍ 30. 


കൊല്ലം ജില്ലയില്‍ പുനലൂര്‍ താലൂക്കില്‍ തിങ്കള്‍ക്കരിക്കം വില്ലേജില്‍ സര്‍വ്വെ നമ്പര്‍ 245/1/1326-ല്‍പ്പെടുന്നതും എല്‍ എ സി 
2526/78/ കെ. പി. നമ്പരായി പതിവ്‌ ലഭിച്ചിട്ടുള്ളതുമായ ഭൂമിയില്‍ നില്‍ക്കുന്നതും 20 മീറ്റര്‍ 24 2.20 മീറ്റര്‍ അളവുകളോട്‌ 
കൂടിയതുമായ ഒരുമൂട്‌ ഈട്ടിമരം 19-2-2021-0൦ തീയതി 11 മണിക്ക്‌ തിങ്കള്‍ക്കരിക്കം വില്ലേജാഫീസില്‍ വച്ച്‌ കൊല്ലം ജില്ലാകളക്ടറോ 
ജില്ലാ കളക്ടര്‍ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്യുന്നതാണ്‌. ടി ലേലത്തില്‍ പങ്കെടുക്കാവാന്‍ 
ആഗ്രഹിക്കുന്നവര്‍ നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തിച്ചേര്‍ന്ന്‌ ആവശ്യമായ നിരത്രദ്രവ്യം കെട്ടിവച്ച്‌ ലേലത്തില്‍ 
പങ്കെടു ക്കേണ്ടതാണ്‌. ലേലത്തില്‍ ഏറ്റവും കൂടുതല്‍ തുകയ്ക്ക്‌ ലേലം വിളിക്കുന്ന ആള്‍ ലേല തുക, ലേല തുകയുടെ 
നിയമാനുസൃത ജി. എസ്‌. റ്റി., 5% വനവികസന നികുതി, മറ്റ്‌ നിയമാനുസൃതമുള്ള നികുതികള്‍ സഹിതം അപ്പോള്‍ തന്നെ 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഏല്‍പ്പിച്ച്‌ രസീത്‌ വാങ്ങേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ്‌ ലഭിക്കുന്ന മുറക്ക്‌ സ്വന്തം ചെലവില്‍ 
തടി സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതുമാണ്‌. ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും ജില്ലാകളക്ടര്‍ക്ക്‌ പൂര്‍ണ്ണ 
അധികാരം ഉണ്ടായിരിക്കും. സാധാരണ സര്‍ക്കാര്‍ ലേലങ്ങള്‍ക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 
ഏതെങ്കിലും കാരണവശാല്‍ മേല്‍ നിശ്ചയിച്ച തീയതിയില്‍ ലേലം വിജയകരമായി നടത്തുവാന്‍ സാധിച്ചില്ലെങ്കില്‍ ലേലത്തിന്‌ 
അനുയോജ്യമായ മറ്റൊരു ദിവസം നിശ്ചയിക്കുന്നതും ടി തീയതിയില്‍ പുനര്‍ലേലം നടത്തുന്നതും ആണ്‌. 


കളക്ടറേറ്റ്‌, പ്പ) 
കൊല്ലം. ജില്ലാ കളക്ടര്‍. 
Kollam Taluk (2) 
പരസ്യം നമ്പര്‍ ബി2-19430/2020. 2020 നവംബര്‍ 30. 
(1) കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
നമ്പര്‍ ബി2-19416/2020. 2020 നവംബര്‍ 30. നെടുമ്പന പി. ഒ., തോട്ടയ്ക്കാട്ട നഗര്‍ 32, തുണ്ടുപറമ്പ്‌ 


വീട്ടില്‍ ശ്രീഭവനില്‍ എം. ഗോപാലകൃഷ്ണന്‍ 5/0 മാധവന്‍ 
23-3-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ 
മുണ്ടയ്ക്കല്‍ പി. ഒ., തുണ്ടഴികത്ത്‌ വീട്ടില്‍ ഭാരതി, എന്‍. 
W/O ശ്രീധരന്‍ 3-5-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 


ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകള്‍ ടി വീട്ടില്‍ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ മകള്‍ ടി വീട്ടില്‍ ശ്രീദേവി, ആര്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
ശ്രീകുമാരി, കെ. എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം വെസ്റ്റ്‌, മുണ്ടയ്ക്കല്‍, കിഴക്കേകല്ലട വില്ലേജ്‌ 
മുണ്ടയ്ക്കല്‍, പിറവന്തൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം ആഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ 


അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


: താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ രമ Colo പരേരനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 
1 മണിഗിരിജ, റ്റി. എസ്‌. മകള്‍ 68 1 ശ്രീകുമാരി, ആര്‍. മകള്‍ 51 
2 MLAITLAMG, ag). മകന്‍ 67 2 ശ്രീദേവി, ആര്‍. 1) 48 
3 ഗീത, കെ. എസ്‌. മകള്‍ 58 3 ശ്രീലത, ആര്‍. . 45 
സി ” a6 4 ശ്രീകല, ആര്‍. ി 43 
5 ശ്രീകുമാരി, കെ. എസ്‌. 52 
ലം ശ്രീലത, ബി is (പരേതന്റെ ഭാരൃ, മാതാപിതാക്കള്‍ എന്നിവര്‍ 


ജീവിച്ചിരിപ്പില്ല.) 
പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല. 
പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 


കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 


പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ .്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


44 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


585 





(3) 


നമ്പര്‍ ബി2-19431/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലുക്കിൽ കൊല്ലം വെസ്റ്‌ വില്ലേജില്‍ 

6D 6D Oo 6D 
തങ്കശ്ശേരി പി. ഒ., തോട്ടയ്ക്കാട്ട്‌ നഗര്‍ 32, തുണ്ടുപറമ്പില്‍ 
വീട്ടില്‍ CO MAM W/O ഗോപാലകൃഷ്ണന്‍ 13 -6-2018-ല്‍ 
വിവിധ 


മരണപ്പെട്ടുപോയതായും ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകള്‍ ടി വീട്ടില്‍ 
ശ്രീദേവി, ആര്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍ മേല്‍ 


കൊല്ലം വെസ്റ്‌ 


OG ? 


മുണ്ടയ്ക്കല്‍, കിഴക്കേകല്ലുട വില്ലേജ്‌ 
ആഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകുമാരി, ആര്‍. മകള്‍ 51 
2 ശ്രീദേവി, ആര്‍. ി 48 
3 ശ്രീലത, ആര്‍. ി 45 
4 ശ്രീകല, ആര്‍. [ി 43 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(4) 


നമ്പര്‍ ബി2-19471/2020. 2020 നവംബര്‍ 309. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ തട്ടാമല പി. ഒ.., 


മേവറം മാധവ വിലാസത്തില്‍ രാജന്‍ 12-5-2012-ല്‍ 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മകള്‍ ടി വീട്ടില്‍ ലിജ രാജന്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മയ്യനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ലൈലാംബിക ഭാര്യ 270 
2 ലിജ രാജന്‍ മകള്‍ 39 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


Gaz. No. 4/2021/DTP (CLR). 


45 


(5) 


നമ്പര്‍ enfl2-19532/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ കൊല്ലം 
പൂഷ്പാലയത്തില്‍ 
16-7-2019-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകന്‍ ടി വീട്ടില്‍ 
നിധീഷ്‌ ദേവ്‌ 


കോട്ടയ്ക്കകം കെ. ദേവരാജന്‍ 


ഒരു 


ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കൊല്ലം വെസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
നടത്തിയതില്‍ താഴെ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


വിചാരണ പറയുന്നവര്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിധീഷ്ദേവ്‌ മകന്‍ 38 
2 നിഷ ദേവ്‌ മകള്‍ 35 
3 നിമ്മിദേവ്‌ 33 


(പരേതന്റെ ഭാര്യ, മാതാപിതാക്കള്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(6) 


നമ്പര്‍ ബി2-19594/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ ശക്തികുളങ്ങര വില്ലേജില്‍ 
കാവനാട്‌ പി. ഒ., അരവിള നഗര്‍ 171, ആലുവിള തെക്കതില്‍ 
ഫ്രാന്‍സിസ്‌ ലിയോണ്‍ 8/0 ലിയോണ്‍ സേവ്യര്‍ 4-10-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
റീന ശ്ഫാന്‍സിസ്‌ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 


ശക്തികുളങ്ങര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 


ഹാജരാക്കുന്നതിന്‌ ഒരു 


വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റീന ഫ്രാന്‍സിസ്‌ ഭാര്യ 43 
2 അനീഷ മേരി ഫ്രാന്‍സിസ്‌ മകള്‍ 23 
3 ഇമ്മാനുവല്‍ ഫ്രാന്‍സിസ്‌ മകന്‍ 21 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


586 


KERALA GAZETTE 


[Parr IIT 





(7) 


നമ്പര്‍ ബി2-17542/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ പാരിപ്പള്ളി വില്ലേജില്‍ പാരിപ്പള്ളി 
ഇ. എസ്‌. ഐ. ജംഗ്ഷന്‍ സന്ധ്യാരാഗത്തില്‍ സോമന്‍പിള്ള, സി. പി. 
12-3-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
രുഗ്മിണി സോമന്‍പിള്ള ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
പാരിപ്പള്ളി, കിഴുവില്ലം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രുഗ്മിണി സോമന്‍പിള്ള ഭാര്യ 64 
2 സജി, എസ്‌. ആര്‍. മകന്‍ 42 
3 സന്ധ്യ, എസ്‌. > 40 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(8) 


നമ്പര്‍ ബി2-19153/2020. 2020 നവംബര്‍ 309. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ ചാത്തന്നൂര്‍ all. B., 
വൈഷ്ണവത്തില്‍ തുളസീധരന്‍, ജെ. 1-8-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാരൃ ടി വീട്ടില്‍ അനീഷ, എ. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മീനാട്‌, ഇടയ്ക്കോട്ട വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനീഷും, എ. ഭാര്യ 49 
2 അഞ്ജു, എ. മകള്‍ 24 
3 വിഷ്ണുസായി, റ്റി. മകന്‍ 21 
4 യശോദ മാതാവ്‌ 75 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(9) 


നമ്പര്‍ ബി2-19155/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
കച്ചേരി പി. ഒ., കോട്ടമുക്ക്‌ പൊന്നച്ചം വീട്ടില്‍ സന്തോഷ്‌, പി. കെ. 
10-10-2020-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യ 
ങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 


46 


ജയലക്ഷ്മി, എ. ആര്‍. ബാധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കൊല്ലം വെസ്റ്റ്‌ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയലക്ഷ്മി, എ. ആര്‍. ഭാര്യ 40 
2 സത്യനാരായണ്‍, പി. എസ്‌. മകന്‍ 15 
(മൈനര്‍) 
3 രാജേശ്വരി അമ്മ മാതാവ്‌ 72 


മേല്‍ക്കാണിച്ചു മൈനര്‍ മകന്‍ അപേക്ഷയുടെ സംരക്ഷണ 
യിലില്‍ കഴിഞ്ഞു വരുന്നതും മൈനറിനുവേണ്ടി അപേക്ഷക 
സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കിയിരുന്നാലും 
പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(10) 


നമ്പര്‍ ബി2-19244/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ ചാത്തന്നൂര്‍ 
താഴംവെസ്റ്റ്‌ മുഞ്ഞിനാട്‌ വീട്ടില്‍ സുജിന്‍ സുദേവ്‌ s/o 
സുദേവ്‌, എസ്‌. 26-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ പിതാവ്‌ ടി വീട്ടില്‍ 
സുദേവ്‌, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ മീനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‌ പരേതനുമായുള്ള വയസ്‌, 
ബന്ധം 
സിന്ധു മാതാവ്‌ 50 


(പരേതന്‍ അവിവാഹിതനായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(1) 


നമ്പര്‍ ബി2-19321/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ ഇരവിപുരം വില്ലേജില്‍ 
വാളത്തുംഗല്‍ പി. ഒ., ആക്കോലില്‍ ശ്രീനിലയത്തില്‍ 
ബാലകൃഷ്ണപിള്ള, എം. 2-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി 
വീട്ടില്‍ സീതമ്മ, എന്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
ഇരവിപുരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


26th Jan. 2021] COMMISSIONERATE OF LAND REVENUE 587 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സീതമ്മ, എന്‍. ഭാര്യ 82 

2 ശ്രീകുമാര്‍, ബി. എസ്‌. മകന്‍ 49 

3 ശ്രീകുമാരി, ബി. എസ്‌. മകള്‍ 47 

4 ശ്രീജിത്ത്‌, ബി. എസ്‌. മകന്‍ 45 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ട താണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(12) 
നമ്പര്‍ ബി2-19355/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ കല്ലുവാതുക്കല്‍ വില്ലേജില്‍ 
ചിറക്കര പി. ഒ., ഇടവട്ടം എസ്‌. ആര്‍. ഭവനില്‍ വി. ശശിധരന്‍പിള്ള 
1-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ രമാഭായി ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്‍മേല്‍ കല്ലുവാതുക്കല്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രമാഭായി ഭാര്യ 64 

2 സജിത, എസ്‌. ആര്‍. മകള്‍ 34 

3 രജിത, എസ്‌. ആര്‍. > 34 

4 രജീഷ്‌, എസ്‌. ആര്‍. മകന്‍ 32 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹ 
മല്ലാത്തതാണ്‌. 


(13) 
നമ്പര്‍ ബി2-13934/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ 
നീരാവില്‍ ചേരിയില്‍ സൂനില്‍ ഭവനത്തില്‍ ബി. സുലോചന 
6-6-2020-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ അനില്‍കുമാര്‍, വി. 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ തൃക്കടവൂര്‍ വില്ലേജാഫീര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുനില്‍ കുമാര്‍ മകന്‍ 45 

2 അനില്‍ കുമാര്‍ ി 42 


(പരേത വിവാഹമോചിതയായിരുന്നു.) 


47 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(14) 
നമ്പര്‍ ബി2-21947/2020. 2020 ഡിസംബര്‍ 29. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ 
പെരിനാട്‌, പി. ഒ., നീരാവില്‍, അപ്പൂസ്‌ സ്മൃതിയില്‍ 
ഗിരിജാകുമാരി, കെ. യ/ഠ അപ്പുക്കുട്ടന്‍, കെ. വി. 17-11-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ മക്കള്‍ ടി വീട്ടില്‍ അജേഷ്‌, എ., അഞ്ജിത്ത്‌, എ. 
എന്നിവര്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ തൃക്കടവൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ Gold പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജേഷ്‌, എ. മകന്‍ 39 
2 അഞ്ജിത്‌, എ. ” 35 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(15) 
നമ്പര്‍ ബി3-20345/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കിഴക്കേകല്ലട വില്ലേജില്‍ 
കൊടുവിള പി. ഒ., മുനമ്പത്ത്‌ വീട്ടില്‍ എ. ബേബിജോണ്‍ 
6-5-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മകള്‍ ടി വീട്ടില്‍ ഡയാന ബി. ജോണ്‍ ബോധിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കിഴക്കേകല്ലട, പേരയം വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മാക്സിന്‍ ബി. ജോണ്‍ മകന്‍ 39 
2 നയന ബി. ജോണ്‍ മകള്‍ 34 


3 ഡയാന ബി. ജോണ്‍ 32 


4 സതീഷ്കുമാര്‍, ജെ. മരണപ്പെട്ട 
മകളുടെ ഭര്‍ത്താവ്‌ 38 


(പരേതന്റെ ഭാര്യ, ഒരു മകള്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.?) 


588 


KERALA GAZETTE 


[Parr IIT 





പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതുമാണ്‌. 


(16) 


നമ്പര്‍ enils-20705/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍, മങ്ങാട്‌ വില്ലേജില്‍ കരിക്കോട്‌, 
റ്റി. കെ. എം. സി. വികാസ്‌ നഗര്‍ 69 വസുധ വീട്ടില്‍ 
പി. വാസു 11-4-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
സുധര്‍മ്മ വാസുദേവന്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മങ്ങാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുധര്‍മ്മ വാസുദേവന്‍ ഭാര്യ 62 
2 സൌഈമൃ വാസുദേവന്‍ മകള്‍ 41 
3 ദീപ വാസുദേവന്‍ 55 39 
4 നിതിന്‍ വാസുദേവന്‍ മകന്‍ 37 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(17) 


നമ്പര്‍ enils-20743/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ പരവൂര്‍ വില്ലേജില്‍ കുറുമണ്ടൽ 
ചേരിയില്‍ മണ്ണാന്തയില്‍ വീട്ടില്‍ അമ്പിളി, വി. എസ്‌. 
28-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ പൂതക്കുളം ഇടയാടി പുത്തന്‍വിള 
വീട്ടില്‍ ബൈജു, ആര്‍. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
പരവൂര്‍, പൂതക്കുളം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നയാള്‍ 
അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ബൈജു, ആര്‍. ഭര്‍ത്താവ്‌ 49 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
പരേത സന്താനരഹിതയായിരുന്നു.) 


പരേതയുടെ ഏക അവകാശി മേല്‍ക്കാണിച്ചയാളാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


48 


(18) 


നമ്പര്‍ en/3-20811/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ മയ്യനാട്‌ വില്ലേജില്‍ സുജയം വീട്ടില്‍ 
ജയകുമാര്‍ 1-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ വടക്കേവിള 
വില്ലേജില്‍ ഐശ്വര്യ വീട്ടില്‍ വീണ, എ. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ മയ്യനാട്‌, വടക്കേവിള വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വീണ, എ. ഭാര്യ 42 
2 ഗാരി, വി. മകള്‍ 17 
3 കമലാവതി മാതാവ്‌ 80 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


മേല്‍ക്കാണിച്ച മൈനര്‍ മകള്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണയില്‍ കഴിഞ്ഞുവരുന്നതും മൈനറിനു വേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കിയി 
രുന്നതിനാലും പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(19) 


നമ്പര്‍ ബി3-20812/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ വടക്കേവിള വില്ലേജില്‍ കര്‍പ്പൂരം 
ചേരി, വടക്കേവിള പി. ഒ., ജെ. എന്‍. ആര്‍. എ. 55, അഭീഷ്‌ 
വീട്ടില്‍ അഭിലാഷ്‌, ബി. 19-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
അമൃത, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
വടക്കേവിള വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമൃത, എസ്‌. ഭാരൃ 36 
2 ആരോമല്‍ മകന്‍ 11 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍ക്കാണിച്ച മൈനര്‍ മകന്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണയില്‍ കഴിഞ്ഞുവരുന്നതും മൈനറിനു വേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജാക്കിയിരു 
ന്നതിനാലും പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


589 





(20) 


നമ്പര്‍ ബി3-20813/2020. 2020 ഡിസംംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍, വടക്കേവിള വില്ലേജില്‍ പട്ടത്താനം 
വയലില്‍ പൂത്തന്‍വീട്ടില്‍ ദാമോദരന്‍ 15 -7-2018-ല്‍ 
മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കു 
ന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ 
ഭാര്യ പട്ടത്താനം ജനകീയ നഗര്‍ 67, യു. എസ്‌. നിവാസില്‍ 
സുപ്രഭ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ വടക്കേവിള 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
യതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുപ്രഭ ഭാര്യ 73 
2 സിന്ധൂ മകള്‍ 51 
3 ഷിബു ചെറുമകന്‍ 29 
(പരേതന്റെ മാതാപിതാക്കളും ഒരു മകളും 
ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(21) 


നമ്പര്‍ enils-20856/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ പെരിനാട്‌ 


ചന്ദനത്തോപ്പ്‌ പി. ഒ. 


വില്ലേജില്‍ 
തെക്കേക്കര വീട്ടില്‍ 
ച്ന്ദ്രന്‍പിള്ള, ആര്‍. 29-1-2013-ല്‍ മരണപ്പെട്ടുപോയതായും 


കുഴിയം 


വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
ജയശ്രീപിള്ള ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ പെരിനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
യത്തില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയ്ശ്രീപിള്ള ഭാര്യ 59 
2 ശാന്തി ജെ. ച്ര്രന്‍ മകള്‍ 33 
(പരേതന്റെ മാതാപിതാക്കളും ഒരു മകനും 
ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതുമാണ്‌. 


Gaz. No. 4/2021/DTP (CLR). 


49 


(22) 


നമ്പര്‍ ബി3-21044/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ മുളവന വില്ലേജില്‍ 
മുക്കൂട്‌ പി. ഒ., കരിപ്പുറം കൊല്ലൂര്‍ക്കോണം തുണ്ടുവിള 
പുത്തന്‍വീട്ടില്‍ ജി. ഡാനിയല്‍ 6-11-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി 
വീട്ടില്‍ മേരിക്കുട്ടി ഡാനിയല്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്‍മേല്‍ മുളവന വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 


കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മേരിക്കുട്ടി ഡാനിയല്‍ ഭാര്യ 66 
2 സാബു ഡാനിയല്‍ മകന്‍ 43 
3 സാജന്‍ ഡാനിയല്‍ 42 


മമ 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(23) 


നമ്പര്‍ ബി3-21113/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കിളികൊല്ലൂര്‍ വില്ലേജില്‍ 
കരിക്കോട്‌ റ്റി. കെ. എം. സി. പി. ഒ., അഭിലാഷ്‌ ഭവന്‍ 
വീട്ടില്‍ അഖിലേഷ്‌, യു. 4-8-2019-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ 
അനിത ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കിളികൊല്ലൂര്‍ 
വില്ലേജാഫീസര്‍ അവകാശ വിചാരണ 


നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശിയാണെന്ന്‌ 


മുഖാന്തിരം 


അറിയുന്നു. 
പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
അനിത മാതാവ്‌ 48 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ചുകക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


590 


KERALA GAZETTE 


[Parr IIT 





(24) 


നമ്പര്‍ ബി3-21210/2020. 2020 ഡിസംബര്‍ 18. 


കൊല്ലം താലൂക്കില്‍ കിഴക്കേകല്ലട വില്ലേജില്‍ 
കൊടുവിള മുറിയില്‍ ഈറയ്ക്കല്‍ വീട്ടില്‍ ശ്യാംകൂമാര്‍, എം. 
28-7-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ രമ, ജി. 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ കിഴക്കേകല്ലട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രമ്യ, ജി. ഭാര്യ 27 
2 ആദിത്യ ശ്യാം മകള്‍ 3 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(25) 


No. B3-20212/2020. 18th December 2020. 


Notice is hereby given to all whom it may concern 
that Divya Joeb residing at Achantevila Vadakkathilveedu, 
Padppakara Perayam Village, Kollam Taluk, Kollam District 
in Kerala State has filed an appliction before this office 
for the issuance of a legal heirship certificate in respect 
of Joeb Lawrence who died on 10-7-2020. The certificate 
is requested for producing various purposes. Enquiry con- 
ducted through the Village Officer of Perayam, Kadakkavur 
reveals that the under mentioned are the legal heirs of 
the deceased. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Divya Joeb Wife 34 
2 Alwin Joeb Lawrence Son 10 
3 Aswin Joeb . 5 
4 Abhin Joeb ” 2 


It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections if any 
against the issue of the said certificate should be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in Kerala Gazette. Those 


sent by post or filed after the stipulated time will not be 
considered at any level. 


Taluk Office, 
Kollam. 


(Sd.) 
Tahsildar. 


50 


Karunagappally Taluk 
തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ സി1-8964/2016. 2020 ഡിസംബര്‍ 17. 


2020 ഡിസംബര്‍ മാസം 1-൦ തീയതിയിലെ 47ാം നമ്പര്‍ 
ഗസറ്റില്‍ (വാല്യം 9 പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ 
റവസ്യൂ വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 8353-ല്‍ പ്രസിദ്ധപ്പെടുത്തി 
യിട്ടുള്ള സി1-8964/2016 നമ്പര്‍ ലേല പരസ്യത്തില്‍ നിരത്രദ്രവ്യം 
“100 എന്നത്‌ “നിശ്ചിത തുക” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
കരുനാഗപ്പള്ളി. 


(പ്പ) 


തഹശീല്‍ദാര്‍. 


പരസ്യം 


() 


Maus avl6-8107/2020. 2020 ഒക്ടോബര്‍ 1. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ നീണ്ടകര വില്ലേജില്‍ 
നീണ്ടകര മുറിയില്‍ പനീത്തറ വടക്കതില്‍ (പടന്നേല്‍കുന്നേല്‍?) 
വീട്ടില്‍ രാജ്ടരേന്ദേന്‍, പി. 25-1-2020-ല്‍ മരണപ്പെട്ടു പോയിട്ടുള്ള 
താണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ അജിതകുമാരി @ അജികുമാരി സമര്‍പ്പിച്ചിരുന്ന 
അപേക്ഷയിന്‍മേല്‍ നീണ്ടകര വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതിലൂം അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
രാജ്രേന്ദന്‍, പി. 25-1-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണ്‌ 
ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അജിതകുമാരി ൭൫ അജികുമാരി ഭാര്യ 50 

2 അഭിജിത്ത്‌ മകന്‍ 27 

3 വനജാക്ഷി മാതാവ്‌ 93 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ചവര്‍ 
മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസും കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടു 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഥണിക്കുന്നതല്ല. 


(2) 


No. C6-7811/2020. 29th September 2020. 


Notice is hereby issued to all to whom it may 
concern that Shyma, Moolayil, Puthenthura, Pin-691 582, 
Neendakara Village, Karunagappally Taluk, Kollam District 
in Kerala State has filed an application in this office for 
the grant of a legal heirship certificate in respect of the 
legal heirs of her deceased husband Ravi who died on 
28-6-2020. Enquiry conducted through the Village Officers 
Neendakara, Arattupuzha revealed that Ravi died on 
28-6-2020 and the persons mentioned in the schedule be- 
low are the legal heirs of the deceased. 


